Reg . No . രജി. നമ്പർ 
KL/ TV ( N )/ 12 / 12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


രള സർക്ക 


കാർ 


PNMENT OF 


OF KEDALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVII 
വാല്യം 57 ) 


14th August 2012 
| 2012 ആഗസ്റ്റ്14 
23rd Sravana 1934 
1934 ശ്രാവണം 23 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


ക്രമ നമ്പർ 


ഇനം 


KOLLAM DISTRICT 


നെഞ്ചുയരത്തിലുള്ള ചുറ്റുവണ്ണം 


ഈട്ടി 


ലേല പരസ്യം 


75 
115 


സെ . മീ 
സെ . മീ . 


നമ്പർ 6148/ 2012 / ഡി . 


2012 ജൂ 


ലൈ 6. 


നമ്പർ 1558 /2012 / ഡി . 


2012 ജൂ 


ലൈ 14. 


കൊട്ടാരക്കര താലൂക്കിൽ ഇളമാട് വില്ലേജിൽ മുൻ സർവെ 
54 /1- ൽപ്പെട്ട പുരയിടത്തിൽ ( റീ സർവെ ബ്ലോക്ക് നമ്പർ 29- ൽ 
സർവെ 174/ 40 - ൽ ) റിസർവ് ചെയ്ത് നിർത്തിയിരിക്കുന്ന താഴെ 
പറയുന്ന മരങ്ങൾ 17 - 8- 2012 -ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് 
( അവധി ദിവസമായാൽ തൊട്ടടുത്ത ദിവസം) കൊട്ടാരക്കര 
താലൂക്കാഫീസിൽ വച്ച് കൊല്ലം റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ/ ജില്ലാ കളക്ടർ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ 
പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. ടി മരങ്ങൾക്ക് വനം 
വകുപ്പ് 21, 666 വില നിശ്ചയിച്ച് നൽകിയിട്ടുള്ളതാണ്. 
ലേല ത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ മതി യായ 
നിര തദ്രവ്യം കെട്ടി വച്ച് ലേലത്തിൽ പങ്കെടു ക്കേ ണ്ടതും 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്നയാളുടെ 
പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുകയും നിരതദ്രവ്യം 
കഴിച്ചുള്ള ലേലത്തുകയും നിയ മാ നു സൃത നികുതിയും 
അപ്പോൾ തന്നെ ഒടുക്കേണ്ടതും ലേലം സ്ഥിരീകരിച്ചുകൊണ്ട് 
ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ലേലം കൊണ്ടയാൾ സ്വന്തം 
ചില വിൽ ലേല സാധ ന ങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാ ണ്. 
സാധാരണ സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. ലേലത്തെ 
സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇളമാട് വില്ലേജാഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


പത്തനാപുരം താലൂക്കിൽ ഏരൂർ വില്ലേജ് ഓഫീസ് 
വളപ്പിൽ അപക ട ക ര മായ നില യിൽ നിൽക്കുന്ന പാലമരം 
( നെഞ്ചുയരത്തിലുള്ള ചുറ്റുവണ്ണം- 260 സെ . മീ.) 20-8- 2012 -ാം 
തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ( അ വധി ദിവസമായാൽ 
തൊട്ടടുത്ത ദിവസം) പത്തനാപുരം താലൂക്കാഫീസിൽ വച്ച് 
കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസർ ജില്ലാ കളക്ടർ 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ പരസ്യമായി ലേലം 
ചെയ്യുന്നതാണ്. ടി മരത്തിന് വനം വകുപ്പ് : 10 , 116 വില 
നിശ്ചയിച്ച് നൽകിയിട്ടുള്ളതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ 
ആഗ്രഹിക്കുന്നവർ മതിയായ നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം 
വിളിക്കുന്ന ആളുടെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പി 
ക്കുകയും നിരതദ്രവ്യം കഴിച്ചുള്ള ലേലത്തുകയും നിയമാനു 
സൃത നികുതിയും അപ്പോൾ തന്നെ ഒടുക്കേണ്ടതും ലേലം 
സ്ഥിരീകരിച്ചു കൊണ്ട് ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ലേലം 
കൊണ്ടയാൾ സ്വന്തം ചിലവിൽ ലേല സാധനങ്ങൾ നീക്കം 
ചെയ്യേണ്ടതുമാണ്. സാധാരണ സർക്കാർ ലേലങ്ങൾക്കുള്ള 
എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കുന്ന 
താണ്. ലേലത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഏരൂർ 
വില്ലേജാഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


( 3) 
നമ്പർ 2364 /2012 / ഡി . 

2012 ജൂ ലൈ 17 . 
പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ വില്ലേജിൽ സർവെ 
196 / 128 - ൽപ്പെട്ട സർക്കാർ പുറമ്പോക്കിൽ നിന്നും മുറിച്ചു 
മാറ്റിയതും വി. ഒ. കസ്റ്റഡിയിൽ സൂക്ഷിച്ചുവരുന്നതുമായ 1 .4mx5 , 
1. 5 mx5 m , 95cmx6m അളവോടുകൂടിയ മരുതി തടികളുടെ 
ലേലം 17 - 8 - 2012 -ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ( അവധി 
ദിവസമായാൽ തൊട്ടടുത്ത ദിവസം) പത്തനാപുരം താലൂക്കാ 
ഫീസിൽ വച്ച് കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ പരസ്യമായി ലേലം 
ചെയ്യുന്നതാണ്. ടി മരങ്ങൾക്ക് വനം വകുപ്പ് 17, 897 രൂപ 
വില നിശ്ചയിച്ച് നൽകിയിട്ടുള്ളതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ 
ആഗ്രഹിക്കുന്നവർ മതിയായ നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം 
വിളിക്കു ന്ന യാളുടെ പേരിൽ ലേലം താൽക്കാലിക മായി 
ഉറപ്പിക്കുകയും നിരതദ്രവ്യം കഴിച്ചുള്ള ലേലത്തുകയും നിയമാ 
നുസൃത നികുതിയും അപ്പോൾ തന്നെ ഒടുക്കേണ്ടതും ലേലം 
സ്ഥിരീകരിച്ചു കൊണ്ട്ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ലേലം 
കൊണ്ടയാൾ സ്വന്തം ചിലവിൽ ലേല സാധനങ്ങൾ നീക്കം 
ചെയ്യേണ്ടതുമാണ്. സാധാരണ സർക്കാർ ലേലങ്ങൾക്കുള്ള 
എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കുന്ന 
താ ണ് . ലേലത്ത് സംബ ന്ധിച്ച് കൂടു തൽ വിവ ര ങ്ങൾ 
പിറവന്തൂർ വില്ലേജാഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
റവന്യൂ ഡിവിഷണൽ 

- ( ഒപ്പ്) 
ഓഫീസ്, കൊല്ലം. റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


